| Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

2010 


ാൽ 


ന 
VMENT OF 


KERALA 


GOVERTURA 





ജ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
| 2010 മേയ് 25 


Vol. LV 


| NO . 


THIRUVANANTHAPURAM , TUESDAY 

- തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


4th Jyaishta 1932 
1932 ജേഷ്ഠം 4 


ഡയറക്ടറേറ്റ് ഓഫ് കിർടാഡ്സ് 


ലേല ടെൻഡർ പരസ്യം 


നമ്പർ ഡി . 1108 / 2009. 


2010 മേയ് 


- 


10 . 


കോഴിക്കോട് കിർടാഡ്സ് ഡയറക്ടറുടെ അധീനതയിലു 
ള്ളതും കിർടാഡ്സ് ആഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിരി 
ക്കു ന്ന തുമായ താഴെ പറയുന്ന വാഹനം ഏതു നിലയി 
ലാണോഅതേ നിലയിൽ 2010 ജൂൺ 30 -ാം തീയതി 
ബുധനാഴ്ച പകൽ 11 മണിക്ക് മേൽപ്പറഞ്ഞ ആഫീ 
സിൽ വച്ച് പര സ്യ മായി ലേലം/ ടെണ്ടർ 
വഴി വിൽപ്പന നടത്തുന്നതാണ്. 


മേൽപ്പറഞ്ഞ വാഹനം വിൽക്കുന്നതിലേക്കായി സീൽ വച്ച 
ടെൻഡറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ ആഗ്ര 
ഹിക്കുന്നവർ ടെണ്ടർ എഴുതി ഡയറക്ടർ, കിർടാഡ്സ്, ചേവായൂർ 
പി. ഒ ., കോഴിക്കോട്- 17 എന്ന അഡസ്സിൽ മുദ്രണം ചെയ്ത് 
അ യ യ് ക്കേ ണ്ട താ ണ് . പൂരിപ്പിച്ച ടെണ്ട റു കൾ 29 - 6 - 2010 
ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക്മുമ്പായി ലഭിച്ചിരിക്കേണ്ടതാണ്. 
ടെണ്ടർ അയയ്ക്കുന്നതിനോടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിലുള്ള നിര 
ത്രദ്രവ്യം കിർടാഡ്സ് ഡയറക്ടറാഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും 
ഉണ്ടായിരിക്കേണ്ടതാണ്. രസീത് ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു 
കാ ര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . ടെണ്ടർ 
ഫോറത്തിന്റെ വില 150 രൂപയും വാറ്റും ആണ്. ടെണ്ടർ അയയ്ക്കുന്ന 
കവറിനു മുകളിൽ ഇടതു വശത്തായി “ കെ . എൽ. 11 A - 4998 
വാഹനം വാങ്ങുന്നതിനുള്ള ടെണ്ടർ എന്ന് എഴുതിയിരിക്കണം. 
ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറുകൾ 30 -6 - 2010 -ാം തീയതി പരസ്യ 
ലേലത്തോടൊപ്പം തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാ 
രുടെയോ അവരുടെ നിയമാനുസൃത പ്രതിനിധികളുടേയോ സാന്നി 
ദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
കൂടുതൽ തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പി 
ക്കുന്നതും ടിയാൻ ഉടൻ തന്നെ ലേലം/ ടെണ്ടർ തുകയുടെ പകുതി 
സംഖ്യ നിരതദ്രവ്യം കഴിച്ച് 


വാഹനം - മഹീന്ദ്ര ആന്റ് മഹീന്ദ്ര ജീപ്പ്. 


രജിസ്റ്റർ നമ്പർ 


കെ . എൽ. 11 A - 4998 


മോഡൽ - 1992. 


ലേല ത്തിൽ പങ്കെ ടു ക്കാൻ താൽപ്പര്യ മു ള്ള വർ 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം നടത്തുന്നതിന് 
ഒരു മണിക്കൂർ മുമ്പായി 1,800 രൂപ നിര ത ദ വ്യം 
ലേല സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 


ലേല സ്ഥലത്തു വച്ചു തന്നെ അടയക്കേണ്ടതും ബാക്കി 
സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തിഉത്തരവു കിട്ടി 10 ദിവസത്തി 
നുള്ളിൽ അടച്ച് വാഹനം സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ട 
തുമാണ്. 


മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി ലേലം/ 
ടെണ്ടർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേലം/ ടെണ്ടർ 
ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതുമൂലം സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ആയത് മുൻ 
ലേലം/ ടെണ്ടർ കൊണ്ടയാളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ 
അടച്ച നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 
അഥവാ പുനർലേലത്തിൽ ലാഭമുണ്ടാവുകയാണെങ്കിൽ ടിയാന് 
ആയതിൽ ഒരുവിധത്തിലുള്ള അവകാശവും ഉന്നയിക്കുവാൻ 
അർഹത ഉണ്ടായിരിക്കില്ല . ലേലം കഴിഞ്ഞാലുടൻ ലേലം/ 
ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരികെ നൽകുന്നതാണ്. 


ലേലം/ ടെണ്ടറിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 
എല്ലാ നിബന്ധനകളും പാലിക്കേണ്ടതാണ്. ലേലം/ ടെണ്ടർ 
സംബന്ധമായ മറ്റുള്ളഎല്ലാ സർക്കാർ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. മേൽ പറഞ്ഞ വാഹനം എല്ലാ പ്രവർത്തി 
ദി വ സ ങ്ങ ളിലും രാവിലെ 11 മണി മുതൽ 
വൈകു ന്നേരം 4 മണി വരെ കോഴിക്കോട് കിർടാഡ് സ് 
ആഫീസിൽ വന്ന് പരിശോധിക്കാവുന്നതാണ്. 


യാതൊരു കാരണവും കൂടാതെ ലേലം/ ടെണ്ടർ നിർത്തി 
വയ്ക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം കിർടാഡ്സ് ഡയറക്ടർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 


( ഒപ്പ്) 
ഡയറക്ടർ. 


കോഴിക്കോട്- 17 . 


